Government of Kerala 
- കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/12/ 12 -14 


SOVERN 


കര 


രള സർക്ക 


ക്കോർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th August 2012 
- 2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
1934 ശ്രാവണം 16 


നമ്പർ 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
14 - 8 - 2012, 3. 30 മണി. 


നമ്പർ ഡി . ബി - 808/ 2012 - 13 / ഇഇ . 


| 2012 ജൂ 


ലൈ 19. 


കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, എറണാകുളം ഡിവിഷൻ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 13 / 12 - 13 / ഇഇ . 
| പ്രവൃത്തിയുടെ പേര്- മുനമ്പം ഫിഷിംഗ് ഹാർബർ 
ഓഫീസ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ. 

അടങ്കൽ തുക - 3 ലക്ഷം. 
നിരതദ്രവ്യം - 7,500. 
ദർഘാസ് പ്രമാണത്തിന്റെ വില 600 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും 
10 - 8 - 2012 മുതൽ 14 - 8- 2012 ഉച്ചയ്ക്ക് 12 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
14 - 8 - 2012 , 3 മണിവരെ. 


കരാറുകാരന്റെ ക്ലാസ് " ഡി . 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 2 മാസം. 
- സർക്കാർ ഉത്തരവ് 84 /97 പി. ഡബ്ലിയൂ . ആന്റ് ടി . തീയതി 
10 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും കേരള പൊതുമരാമത്ത് 
വകു പ്പി ലേയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും 
ദർ ഘാസ് സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ നകളും ഈ 
ദർഘാസിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദുചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസു 
മായി ബന്ധപ്പെടേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
എറണാകുളം ഡിവിഷൻ, 
മുനമ്പം, പള്ളിപ്പോർട്ട് പി . ഒ. 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


